O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 23 
Tuesday , 23th November 2021 


1197 വൃശ്ചികം 8 
8th Vrischikam 1197 


1943 അഗ്രഹായനം 2 
2nd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


46 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13731 


Revenue Department 


23th November 2021 


Palakkad District 


Chittur Taluk 


NOTICE 


നമ്പർ : സി2-200 / 9 / 6662 / 2021 


27-10-2021 


ചിറ്റൂർ താലൂക്കിൽ കൊഴിഞ്ഞാമ്പാറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സിലോമണി W / o മാണിക്കൻ , 
ആലക്കൽ വീട് , പഴണിയാർപാളയം , കൊഴിഞ്ഞാമ്പാറ എന്നവരുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൾ സ്വർണ്ണം ബോധിപ്പിച്ച അപേക്ഷ 
കൊഴിഞ്ഞാമ്പാറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 28-12-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ബേബി 


മകൾ 


43 


2 


ചന്ദ്രകല് 


മകൾ 


42 


3 


ഗിരിജ 


മകൾ 


38 


4 


സ്വർണം 


| മകൾ 


32 


5 


സന്ധ്യപ്രിയ 


മകൾ 


30 


നമ്പർ : സി2-200 / 9 / 6673 / 2021 


27-10-2021 


അപേക്ഷയ 


ചിറ്റൂർ താലൂക്കിൽ കൊല്ലങ്കോട് രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം കേശവൻ നായർ s / o കെ 
വിശ്വനാഥ മേനോൻ ശ്രീദേവി നിലയം , ആർ എച്ച് എസ് റോഡ് , കൊല്ലങ്കോട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ശാന്തകുമാരി ബോധിപ്പിച്ച 

കൊല്ലങ്കോട് രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| വി ശാന്തകുമാരി 


ഭാര്യ 


72 


2 


വി ലക്ഷ്മിദേവി 


മകൾ 


48 


3 


മകൻ 


44 


വി ഹരിപ്രസാദ് 
വി ശബരിപ്രസാദ് 


4 


മകൻ 


42 


5 


വി സരിത 


മകൾ 


41 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13732 


KERALA GAZETTE 


Part III 


നമ്പർ : സി2-200 / 9 / 6689 / 2021 


27-10-2021 


ചിറ്റൂർ താലൂക്കിൽ മുതലമട ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൾ ജബ്ബാർ s / o മുഹമ്മദ് ബഷീർ , 
392 , ആട്ടായാംപതി , മുതലമട , പാലക്കാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ മുംതാജ് ബോധിപ്പിച്ച അപേക്ഷ മുതലമട ഒന്ന് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 

ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മുംതാജ് ബി 


ഭാര്യ 


64 


2 


ഷാജഹാൻ എ 


മകൻ 


44 


3 


സബീനബാനു എ 


മകൾ 


43 


4 


സിക്കന്തർ ബാഷ എ 


മകൻ 


41 


നമ്പർ : സി2-200 / 9 / 6791 / 2021 


27-10-2021 


o 


അവകാശ 


ചിറ്റൂർ താലൂക്കിൽ മുതലമട ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുപ്പാത്ത w / o ( ലേറ്റ് ) മാരിയപ്പൻ , എ 
പുതൂർ , മുതലമട , ഗോവിന്ദാപുരം പി ഒ എന്നവരുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകന്റെ ഭാര്യ നായകം ബോധിപ്പിച്ച അപേക്ഷയിൽ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 29-01-2019 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


46 


മകന്റെ ഭാര്യ 
പൗത്രൻ 


2 


24 


3 


| പൗത്രി 


19 


4 


നായകം ( പരേതനായ മകൻ ജ്യോതിവേൽ ഭാര്യ ) 
ഹരിപ്രസാദ് ( പരേതനായ മകൻ ജ്യോതിവേൽ മകൻ ) 
അരുണാദേവി ( പരേതനായ മകൻ ജ്യോതിവേൽ മകൾ ) 
| പൂങ്കൊടി ( പരേതനായ മകൻ മണിയുടെ ഭാര്യ ) 
പട്ടത്തരശി ( പരേതനായ മകൻ മണിയുടെ മകൾ 
| സുഭനന്ദിനി ( പരേതനായ മകൻ മണിയുടെ മകൾ 
പ്രിയങ്ക ( പരേതനായ മകൻ മണിയുടെ മകൾ 


47 


മകന്റെ ഭാര്യ 
| പൗത്രി 


5 


27 


6 


| പൗത്രി 


24 


7 


| പൗത്രി 


19 


നമ്പർ : സി2-200 / 9 / 70582021 


27-10-2021 


ചിറ്റൂർ താലൂക്കിൽ കൊഴിഞ്ഞാമ്പാറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അരുൺരാജ് s / o ( ലേറ്റ് 
) ജ്ഞാനദുരരാജ് , കള്ളരായൻപാളയം , പഴണിയാർപാളയം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മാതാവ് ഷീല എം ടി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13733 


Revenue Department 


23th November 2021 


ബോധിപ്പിച്ച അപേക്ഷയിൽ അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
16-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീല എം ടി 


| മാതാവ് 


55 


2 


ആഷാ മേരി ജി 


സഹോദരി 


32 


നമ്പർ : സി2-200 / 9 / 7234 / 2021 


27-10-2021 


ചിറ്റൂർ താലൂക്കിൽ ചിറ്റൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണസ്വാമി s / o നാരായണ ചെട്ടിയാർ , മാരുതി 
നിവാസ് , കടമ്പിടി , ചിറ്റൂർ , പാലക്കാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ കമലാദേവി ബോധിപ്പിച്ച അപേക്ഷയിൽ അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കമലാദേവി 


ഭാര്യ 


66 


2 


മകൾ 


47 


കൗസല്യാദേവി 
പാർവ്വതി കെ ( പരേതനായ മകന്റെ ഭാര്യ ) 


3 


മകന്റെ ഭാര്യ 


38 


4 


ജയശിവാനി ( പരേതനായ മകൻറ മകൾ 


| പൗത്രൻ 


| | 


15 


No : C2-200 / 9 / 6793 / 2021 


27-10-2021 


Notice is hereby given to all to whom it may be concern that Jayanthi S w / o ( Late ) Chenthamarakshan , Thekkeppura 
House , Kizhakkumuri P О , Elavanchery Village , Chittur Taluk of Palakkad District has filed an application of a legal heirship 
certificate to produce before various purposes in respect of the legal heirs of late Chenthamarakshan s / o Ponnan , 
Thekkeppura House , Kizhakkumuri P 0 , Elavanchery , Palakkad who expired on 04-03-2014 and that it has been reported 
to this office that the persons named in the scheduled below are the legal heirs of the said late Chenthamarakshan s / o 
Ponnan . that it is proposed to issue a legal heirship certificate according to this to the applicant . Hence , it is proposed 
to issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . objections , if 
any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , Chittur within 30 
days from the date of publication of this notice in the Kerala Government Gazette . Belated applications and those sent by 
post will not be considered . 


SCHEDULE 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13734 


KERALA GAZETTE 


Part III 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Jayanthi S 


Wife 


52 


2 


Cheshma TC 


Daughter 


24 


No : C2-200 / 9 / 6997 / 2021 


27-10-2021 


Notice is hereby given to all to whom it may be concern that Vasanthakumari w / o Rajan , Thusharam House , 
Achanamkodu , Kollengode , Kollengodet Village , Chittur Taluk of Palakkad District has filed an application of a legal heirship 
certificate to produce before recieve benifits from various purposes in respect of the legal heirs of late Shivin s / o Rajan 
Achanamkodu , Netumani , Nenmeni PO , Palakkad who expired on 16-07-2020 and that it has been reported to this office 
that the persons named in the scheduled below are the legal heirs of the said late Shivin s / o Rajan . that it is proposed to 
issue a legal heirship certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship 
certificate accordingly in favour of the above said members for receiving the claims . objections , if any against the issue of 
the said legal heirship certificate should be filed in person before the Tahasildar , Chittur within 30 days from the date of 
publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 


considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Priya S 


Wife 


35 


2 


Vedha S 


Daughter 


9 


3 


Daughter 


2 


Aaradhya S 
Vasanthakumari 


4 


Mother 


62 


No : C2-200 / 9 / 3974 / 2021 


27-10-2021 


Notice is hereby given to all to whom it may be concern that Omana w / o Vasu , Vazhuvakkode , Pattanchery , Karippali , 
Palakkad , Pattenchery Village , Chittur Taluk of Palakkad District has filed an application of a legal heirship certificate to 
produce before to recieve benefits from various purposes in respect of the legal heirs of late Vignesh s / o Vasu 
Vazhuvakkode , Pattanchery , Palakkad who expired on 26-03-2021 and that it has been reported to this office that the 
persons named in the scheduled below are the legal heirs of the said late Vignesh s / o Vasu . that it is proposed to issue a 
legal heirship certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship certificate 
accordingly in favour of the above said members for receiving the claims . objections , if any against the issue of the said 
legal heirship certificate should be filed in person before the Tahasildar , Chittur within 30 days from the date of publication 
of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Omana 


Mother 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13735 


Revenue Department 


23th November 2021 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13736 


KERALA GAZETTE 


Part III 


Palakkad District 


Chittur Taluk 


NOTICE 


No : C2-200 / 9 / 6788 / 2021 


27-10-2021 


Notice is hereby given to all to whom it may be concern that Sefiumma w / o ( Late ) Abdul Muthaleef Rawuther 
Cherikkode House , Kakkayur PO , Koduvayur2 Village , Chittur Taluk of Palakkad District has filed an application of a legal 
heirship certificate to produce before to recieve benefits from various purposes in respect of the legal heirs of late Abdul 
Muthalif Rawuther s / o Chinnappa Rawuther Cherikkad , Kakkayur PO , Palakkad who expired on 27-04-2021 and that it has 
been reported to this office that the persons named in the scheduled below are the legal heirs of the said late Abdul 
Muthalif Rawuther s / o Chinnappa Rawuther . that it is proposed to issue a legal heirship certificate according to this to the 
applicant Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members fo 
r receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in person 
before the Tahasildar , Chittur within 30 days from the date of publication of this notice in the Kerala Government Gazette . 
Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Sefiumma C 


Wife 


76 


2 


Sairabhanu A 


Daughter 


54 


3 


Kamaruneesa A 


Daughter 


4 


Saifneesa A 


Daughter 


48 


5 


Haseena A 


Daughter 


5 一一 
一一 
如 


45 


6 


Kadar Moideen A 


Son 


43 


7 


Abbas A 


Son 


40 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.23 03:42:06 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


